Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg . No. 03 ). MMIB 
KL / TV ( N )/634 /2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


doo 


Og mo 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


2nd July 2013 
2013 2002 2 
11th Ashadha 1935 
1935 60 9000 11 


27 


Joeljo 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Agriculture Department 


SHORT RE - TENDER NOTICE 
No . EE (2) 462/2011. 

30th May 2013 


Sealed competitive tenders are invited on behalf of 
Governor of Kerala for the supply of the following 
stores from the manufacturers or through dealers duly 
authorised by the manufacturer to Office of the Assistant 
Executive Engineers’ (Agri .) Alappuzha, Kottayam and 
Pathanamthitta Districts . 

Description of Machinery and Quantity required 
Tractor Mounted Bailer - 6 Nos . 

EMD — 1 % of quoted amount. 
Cost of tender forms — * 7,500 + VAT . 

The tenders should be superscribed “ Kuttanad 
Package — Supply of Agricultural Machineries” and 
should be addressed to the Executive Engineer (Agri.) 
Southern Region , Alappuzha . Late tenders will not be 
accepted . The tenders will be opened at 2 p . m . on 
25 - 7 - 2013 in the presence of the tenderers or their 
representatives who may present at that time. 


The tenders should quote the rate of single unit of 
the item , freight charges and the taxes applicable for the 
purchase by Government Departments separately. EMD 
must be submitted in the form of DD drawn in favour of 
Executive Engineer (Agri.), Southern Region , Alappuzha - 3 . 
The tenders must be submitted along with a preliminary 
agreement in a Stamp Paper worth * 100 . 

Intending tenderers may give an application to the 
Executive Engineer (Agri.), Southern Region , Alappuzha 
along with the request for tender form in which tender 
should be submitted . Application for the tender form 
should be accompanied by a remittance of cost of tender 
forms as stated above and which is the price fixed for the 
form /set of forms and which is not refundable under any 
circumstances. The tender forms are not transferable. Sale 
of tender forms will be 24 -7 -2013 at 5 p . m . Last date of 
receipt of tender will be at 12 Noon on 25 - 7 - 2013 . 
Cheques/Postage Stamps etc. will not be accepted towards 
the cost of forms nor will the forms be sent by VPP. 
Duplicate tender forms if required will be issued by a 
cash remittance of additional cost per copy . 


ടെണ്ടർ/ ലേല പരസ്യം 


നമ്പർ ബി - 153 / 2013. 


2013 


മേയ് 31 . 


നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആന്റ് വെജിറ്റബിൾ 
ഫാമിൽ 2013 - 14 വർഷത്തിൽ താഴെ വിവരിക്കുന്ന തരം 
ഉണക്കി സൂക്ഷിച്ച കാപ്പി ചെറി വിൽപ്പന നടത്തുന്നതിലേക്ക് 
നിശ്ചിത ഫോറ ത്തിലുള്ള മുദ്രവച്ച ടെണ്ട റു കൾ 
നിരതദ്രവ്യത്തോടൊപ്പം ക്ഷണിച്ചുകൊള്ളുന്നു . 

റോബസ്റ്റാ കാപ്പി ഡ ചെറി- 9266 കി. ഗ്രാം. 
അറബിക്ക കാപ്പി ഡ ചെറി- 590 കി . ഗ്രാം . 
അടങ്കൽ തുക ? 10 ലക്ഷം. 
നിരതദ്രവ്യം ? 20, 000. 


- നിബന്ധനകൾ 


The successful tenderers will have to sign an 
agreement in a Stamp Paper worth 100 regarding the 
successful execution of the supply of items within 7 days 
after receiving the supply order from this office . The 
undersigned reserves the right to reject any tender without 
assigning any reason . 

- കേരള ഗവർണ്ണർക്കു വേണ്ടി ആലപ്പുഴ കൃഷി 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന കാർഷിക 
യന്ത്രങ്ങൾ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ 
കൃഷിഅസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഓഫീസു 
കളിലേക്ക് വിതരണം ചെയ്യുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള 
മെഷിനറി നിർമ്മാതാക്കളിൽ അംഗീകൃത ഡീലർമാരിൽനിന്നും 
മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

സാധന സാമഗ്രികളുടെ പേര് ടാക്ടർ മൗണ്ടഡ് 
ബെയ്ലർ- 6 എണ്ണം. 

നിരതദ്രവ്യം രേഖപ്പെടുത്തുന്ന തുകയുടെ 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില ? 7, 500 + 4 % വി. നി. 

ക വറിന്റെ പുറത്ത് കുട്ടനാട് പാക്കേജ് കാർഷിക 
ഉപകരണങ്ങളുടെ വിതരണം എന്ന് എഴുതിയിരിക്കേണ്ടതാണ്. 
ദർഘാസുകൾ 25 - 7 - 2013 , 12 മണി വരെ ഈ ഓഫീസിൽ 
സ്വീകരിക്കുന്നതും 25 - 7 - 2013 -ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് 
ഹാജരുള്ള നിർമ്മാതാക്കൾ/ അംഗീകൃത ഡീലർമാരുടെയോ 
അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന ഏജന്റുമാരുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം 
ഏതെങ്കിലും കാരണവശാൽ അവധി ദിവസമായാൽ അടുത്ത 
പ്രവർത്തി ദിവസം മുക ളിൽ പറഞ്ഞ വ്യവ സ്ഥ യിലും 
സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 

ദർഘാസ് പ്രമാണം പെസിഫിക്കേഷൻ ഉൾപ്പെടെ 
ആലപ്പുഴകൃഷിഎക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ 
നിന്നും 24 - 7 - 2013 , 5 മണിവരെ ഓഫീസ് സമയത്ത് 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാ ണ ങ്ങൾ ആവശ്യ പ്പെട്ടു 
കൊണ്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതും നിശ്ചിത തുക 
വിൽപ്പന നികുതിയടക്കം ഈ ആഫീസിൽ അടച്ച് രസീത് 
വാങ്ങേ ണ്ട തു മാ ണ് . ദർഘാസ് ( പമാ ണത്തിന്റെ അധിക 
പകർപ്പിന് വിൽപ്പന നികു തി യ ടക്കം പ്രത്യേക വില 
അടയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രതിക കൈമാറ്റം ചെയ്യുവാൻ 
പാടില്ലാത്തതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), 
ആലപ്പുഴ എന്ന പേരിലടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡ്രാഫ്റ്റ് 
നിരതദ്രവ്യമായി ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
നിശ്ചിത തുകയുടെ നിരതദവ്യമില്ലാത്തതും താമസിച്ച് 
ലഭിക്കുന്നതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
ദർഘാ സി നോ ടൊപ്പം നിശ്ചിത ഫോറത്തിൽ ? 100 - ന്റെ 
മുദ്രപത്രത്തിൽ പ്രിലിമിനറി എഗ്രിമെന്റ് സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസ് സ്ഥിരപ്പെടുത്തി കിട്ടുന്ന ആൾ ഈ ഓഫീസിൽ 
നിന്നും വിതരണ ഉത്തരവ് കൈപ്പറ്റി 7 ദിവസത്തിനകം 
? 100 - ന്റെ മുദ്രപത്രത്തിൽ ആവശ്യമായ എഗ്രിമെന്റ് സമർപ്പി 

ക്കേ ണ്ട താ ണ്. സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള 
ദർഘാസിനെ സംബന്ധിക്കുന്ന എല്ലാ നിബന്ധനകളും ഈ 
ദർഘാസിനും ബാധകമാണ്. യാതൊരു കാരണവും കൂടാതെ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരസിക്കുന്നതിനുമുള്ള 
അ ധി കാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന അധികാരിയിൽ 
നിക്ഷിപ്തമാണ്. 


1. മേൽ വിവരിച്ച ഏതു തരം കാപ്പി ക്കു രു വാണോ 
- വാങ്ങുന്നത് ആയത് കവറിന് പുറത്ത് പ്രത്യേകം 

രേഖപ്പെടുത്തിയിരിക്കണം. 
2. ടെണ്ടറിൽ രണ്ടിനത്തിനുമുള്ള നിരക്കുകൾ ( ഒരു കിലോ 

ഗ്രാമിന് പ്രത്യേകം കാണിച്ചിരിക്കേണ്ടതാണ്. 
3. നമ്പർ ബി. 153/ 2013 തീയതി 31-5 - 2013 കാപ്പിക്കുരു 
വാങ്ങു വാ നുള്ള ടെണ്ടർ എന്ന് കവറിന് പുറത്ത് 

രേഖപ്പെടുത്തേണ്ടതാണ്. 
4. ടെണ്ടർ ഫോറം ? 1,500 - നും (12 % നികുതി പുറമെ) 
ഡപ്ലിക്കേറ്റ് ? 750 - നും ( 12 .5 % നികുതി പുറമെ) 
ഓഫീസിൽ പണമായി അടച്ചാൽ 24 - 7 -2013 ഉച്ചയ്ക്ക് 1 
മണിവരെ പ്രവൃത്തി സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. 
5. ടെണ്ടർ/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ നിരതദ്രവ്യമായി 
ൽ 20, 000 ഡിമാന്റ് ഡ്രാഫ്റ്റായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് 
ട്രാവൻകൂർ നെൻമാറയിൽ ഫാം സൂപ്രണ്ടിന് മാറത്തക്ക 
വിധത്തിൽ സൂപ്രണ്ട്, ഗവൺമെന്റ് ഓറഞ്ച് ആന്റ് 
വെജിറ്റബിൾ ഫാം , നെല്ലിയാംപതി, പാലക്കാട് ജില്ല , 
പിൻ - 678 511 എന്ന വിലാസത്തിൽ 2013 ജൂലൈ മാസം 
24 - ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി ടെണ്ടറിനോടൊപ്പം 
ഫാം ഓഫീസിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. അന്നുതന്നെ 
ഉച്ചയ്ക്ക് 3 മണിക്ക് തൽ സ മ യം ഹാജരുള്ള 
ടെണ്ടർകാരുടെ/ ലേലക്കാരുടെ സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ 
തുറന്ന് പരിശോധിക്കുന്നതും അതിനുശേഷം ലേലം 
നടത്തുന്നതുമാണ്. ടെണ്ടറിലാണോ ലേലത്തിലാണോ 
ഏതാണ് തുക കൂടുതലെങ്കിൽ പ്രസ്തുത തുക മേല 
ധികാരിയുടെ അംഗീകാരത്തിനു വിധേയമായി താൽക്കാലി 
കമായി സ്ഥിരപ്പെടുത്തുന്നതും വിജയിയായ ലേലക്കാരൻ 
ടെണ്ടർകാരൻ മൊത്തം ഉണക്കിയ കാപ്പി ചെറിയുടെ 
വില യുടെമുന്നിൽ ഒരു ഭാഗം തുക ഡാഫ്റ്റായി 
അഞ്ചുദിവസത്തിനകം ഫാം ഓഫീസിൽ കെട്ടിവയ്ക്കേ 
ണ്ട തു മാ ണ്. മറ്റു ള്ള വരുടെ നിര തദവ്യം തിരികെ 

കൊടുക്കുന്നതുമായിരിക്കും. 
6. ടെണ്ടർ സമർപ്പിച്ചവർക്ക് മാത്രമേ ലേലത്തിൽ പങ്കെടു 

ക്കുവാൻ അനുവാദം ഉണ്ടായിരിക്കുകയുള്ളൂ. 
7. ടെണ്ടറിൽ ഓരോ ഇനത്തിനും (ഉണക്കിയ കാപ്പി ചെറി 

ക്ക് ) നിർദ്ദേശിക്കുന്ന വില കിലോയ്ക്ക് ഇത്ര എന്ന് 
അക്ഷരത്തിലും അക്കത്തിലും എഴുതേണ്ടതാണ്. ചെക്ക്, 
ചെലാൻ, പണം എന്നിവ സ്വീകരിക്കുന്നതല്ല. 
8. ടെണ്ടർ/ ലേലം സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതി 
നുമുള്ള അധികാരം ഫാം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


Office of the Executive Engineer 
(Agri.), Southern Region , 
Sanathanapuram, 

(Sd.) 
Kalarcod, Alappuzha - 3 . Executive Engineer ( Agri.). 


ദർഘാസ് അംഗീകരിച്ചതായി അറിയിപ്പ് ലഭിച്ചാൽ 10 ദിവസ 
ത്തിനകം “ പെറ്റ് ബോട്ടിലുകൾ സ്വന്തം ചെലവിൽ ഫാമിൽ 
എത്തിച്ചുതരേണ്ടതാണ്. 


9. ടെണ്ടർ/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പ് കിട്ടി 

15 ദിവസത്തിനകം ബാക്കി അടയ്ക്കുവാനുള്ള മുഴുവൻ 
തുകയും അടച്ച് ഉണക്കിയ കാപ്പി ചെറി ഫാമിൽ നിന്ന് 
സ്വന്തം ചെലവിൽ നീക്കം ചെയ്യേണ്ടതാണ്. ഇതിനു 
വീഴ്ച വന്നാൽ നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും പുനർലേലം നടത്തുന്നതുമായിരിക്കും. 
10 . ടെണ്ടർ / ലേല ദിവസം അപ്രതീക്ഷിത മായി ഒഴിവു 
ദിവസമായാൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസംഅതേസമയത്ത് 
മേൽ പറഞ്ഞ നിബന്ധനകൾക്ക് വിധേയമായി നടത്തു 
ന്നതുമായിരിക്കും. ടെണ്ടർ ഫോറത്തിന്റെ വില മടക്കി 
കൊടുക്കുന്നതല്ല. ടെണ്ടർ / ലേലത്തിൽ പങ്കെടുക്കുന്നവർ 
100 - ന്റെ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി 
ടെണ്ടറിനോടൊപ്പം വയ്ക്കേണ്ടതാണ്. 
11 . മറ്റു സർക്കാർ ടെണ്ടർ/ ലേല വ്യവസ്ഥകൾ ഇതിനും 

ബാധകമാണ്. 


ആയതിനു വിപരീതമായി പ്രവർത്തിച്ച് സർക്കാരിന് 
എന്തെ ങ്കിലും നഷ്ട ത്തി നി ട വ രു ത്തി യാൽ ടി നഷ്ടം 
ദർഘാസുകാരനിൽ നിന്നും റവന്യൂ റിക്കവറി ആക്ടിൻ പ്രകാരം 
വസൂലാക്കുന്നതാണ്. 

-- സർക്കാർ ദർഘാസുകൾക്കുള്ള എല്ലാ നിബന്ധനകളും 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ 
പവ്യത്തി സമ യ ങ്ങ ളിൽ ഫാം ഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 


ഗവൺമെന്റ് ഓറഞ്ച് ആന്റ് 
വെജിററബിൾ ഫാം , നെല്ലിയാമ്പതി, 
പാലക്കാട്. 


സൂപ്രണ്ട്. 


12 . നിബന്ധനകൾക്കും മറ്റും വീഴ്ച വരുത്തുന്നപക്ഷം 
സർക്കാരിനുണ്ടാകുന്ന സകല കഷ്ടനഷ്ടങ്ങൾക്കും 

ടെണ്ടറുകാരൻ/ ലേലക്കാരൻ ഉത്തരവാദിയായിരിക്കും. 
13 . ടെണ്ടർ ഫോറത്തിലെ പൂരിപ്പിക്കലുകൾ ഇംഗ്ലീഷിലോ 

മലയാളത്തിലോ മാത്രമായിരിക്കണം. 
- കൂടു തൽ വിവ ര ങ്ങൾ പ്രവർത്തിദിവസങ്ങ ളിൽ ഈ 
ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 


ഗവൺമെന്റ് ഓറഞ്ച് ആന്റ് 
വെജിറ്റബിൾ ഫാം , 
നെല്ലിയാമ്പതി, പാലക്കാട്. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


ദർഘാസ് പരസ്യം 


നമ്പർ ബി - 158 / 2013 . 


2013 ജൂൺ 7. 


- നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആന്റ് വെജിറ്റബിൾ 
ഫാമിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന പഴസംസ്കരണശാല 
യിൽഉൽപ്പാദിപ്പിക്കുന്ന സ്ക്വാഷ് നിറയ്ക്കുന്നതിനായി 700 മി. ലി. 
ക്ലിയർ പെറ്റ് ബോട്ടിൽ അടപ്പ് സഹിതം ( വെർജിൻ) ഉദ്ദേശം 
75000 ബോട്ടിലുകൾ എത്തിച്ചുതരുവാൻ താൽപ്പര്യമുള്ളവരിൽ 
നിന്നും മത്സരസ്വഭാവമുള്ള മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു . 
കൊള്ളുന്നു . 

അടങ്കൽ തുക ? 7,50,000 . 
നിരതദ്രവ്യം ? 1 %. 

ദർഘാസ് പ്രമാണങ്ങൾ 7 -6 -2013 രാവിലെ 10 മണി മുതൽ 
23 - 7 - 2013 , 1 മണിവരെ 3 1,500 - വാറ്റും അടച്ച് അപേക്ഷി 
ക്കുന്നവർക്ക് ഈ ഓഫീസിൽ നിന്നും വിതരണം ചെയ്യുന്നതും 
പൂരിപ്പിച്ച് ദർഘാ സു കൾ 23 - 7 - 2013 പകൽ 2 മണിവരെ 
സ്വീക രി ക്കു ന്നതും അന്നേദിവസം പകൽ 3 മണിക്ക് 
(അന്നേദിവസം അവധിയായാൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം) 
അപ്പോൾ ഹാജരുള്ള കരാറു കാരുടെ സാന്നിദ്ധ്യ ത്തിൽ 
തുറക്കുന്നതും ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ 
ദർഘാസ് മേലധികാരികളുടെ അംഗീകാരത്തിനു വിധേയമായി 
സ്ഥിരപ്പെടുത്തുന്നതുമാണ്. ദർഘാസ് പ്രമാണത്തോടൊപ്പം 
? 100 - ന്റെ മുദ്രപ്പത്രത്തിൽ നിശ്ചിത മാതൃകയിലുള്ള പ്രാഥമിക 
ഉടമ്പടിഉള്ളടക്കം ചെയ്തിരിക്കണം. ദർഘാസ് ഉള്ളടക്കം ചെയ്ത 
കവറിനു മുകളിൽ “ പെറ്റ് ബോട്ടിൽ ” സപ്ലൈ ചെയ്യുന്നതിനുള്ള 
ദർഘാസ്എന്ന് എഴുതിയിരിക്കണം. ദർഘാസിൽ നികുതിയടക്കം 
ഒരു ബോട്ടിലിന്റെ വില പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. 


